Kerala Gazette No. 11 dated 16th March 2021 . 


PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


പുനലൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടികമം 


( ഹാജർ : ബി . ശശികുമാർ ) 


( 1 ) 


നമ്പർ എഫ് -5106,2020 കെഡിസ് . 


2021 ജനുവരി 12 . 


വിഷയം : -ഭൂമിയുടെ ന്യായ വില - പുനലൂർ സബ് ഡിവിഷൻ - പുനലൂർ താലൂക്ക് , പുനലൂർ വില്ലേജ് - അപാകത 

പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന : - ( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ ചട്ടം 5 ( 4 ) , 


( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ എൽ . എ3-54647 -ാം നമ്പർ പരിപ്രതം . 


( 3 ) പുനലൂർ വില്ലേജിൽ കേളങ്കാവ് മുറിയിൽ കൃഷ്ണവിലാസം വീട്ടിൽ ശ്രീ . രാമചന്ദ്രൻപിള്ള സമർപ്പിച്ച അപേക്ഷ . 
( 4 ) പുനലൂർ തഹശീൽദാരുടെ 17-9-2020 , 27-11-2020 തീയതികളിലെ ബി 3 3556 2020 -ാം നമ്പർ റിപ്പോർട്ടുകൾ . 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശ വസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


( പസ് തുത 


അപേ ക്ഷ യിൽ 

സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള താ ണ് . ടി റിപ്പോർട്ടിന്റെ 
അടിസ്ഥാ ന ത്തിലും സൂചന ( 2 ) ( പകാ ര മുള്ള നിർ ദ്ദേ ശ ത്തിന്റെ അടിസ്ഥാ ന ത്തിലും രേഖകൾ പ്രകാ ര മുള്ള ശരിയായ 
ക്ലാസിഫിക്കേഷൻ ചേർത്തും അവ യ്ക്ക നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 


6-3-2010 - ല 


പുനർ 


വില്ലേജ് , 
ബ്ലോക്ക് 


പേരും 


നിർണ്ണയിച്ച 


സർവെ റീ 

പുനർ 
സർ / സബ് വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് 
ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ 

വിലയും 


മേൽവിലാസവും 


താലൂക്ക് 


നമ്പർ 


വില ( ആർ . 


ഒന്നിന് 


₹ 


പുനലൂർ 


പുനലൂർ 


20/1/162 


Govt . Property 


Residential 


23,712 


ശ്രീ . രാമചന്ദ്രൻ പിള്ള , 
കൃഷ്ണവിലാസം , 
കേളങ്കാവ് , 


plot with 
Corp./Mun./Panch 


പുനലൂർ . 


Road Access 


Gaz . No. 11 / 2021 / DTP CLR - Fair Value , 


265 


2 


( 2 ) 


നമ്പർ എഫ് -3710 2020 . 


2021 ജനുവരി 13 . 


വിഷയം : -ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ -പുനലൂർ താലൂക്ക് , വാളക്കോട് വില്ലേജ് - അപാകത 

പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന : - ( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ ചട്ടം 5 ( 4 ) . 

( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ എൽ . എ3-54647 -ാം നമ്പർ പരിപ്രതം . 
( 3 ) വാളക്കോട് വില്ലേജിൽ വിളക്കുവെട്ടം മുറിയിൽ സുരഭിയിൽ ശ്രീമതി . ഷൈല സുരേഷ് സമർപ്പിച്ച അപേക്ഷ . 
( 4 ) പുനലൂർ തഹശീൽദാരുടെ 6-7-2020 , 1-1-2021 തീയതികളിലെ 3168 / 20 -ാം നമ്പർ റിപ്പോർട്ടുകൾ . 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശ വസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പസ് തൂത അപേ ക്ഷ യിൽ സൂചന ( 4 ) ( പകാരം റിപ്പോർട്ട് 

( പകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ടി റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിലും സൂചന ( 2 ) പ്രകാരമുള്ള നിർ ദ്ദേ ശ ത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അവ യ്ക്ക് നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


6-3-2010 - ല 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ് , 
ബ്ലോക്ക് 
നമ്പർ 


സർ റീ 
സർ / സബ് വിജ്ഞാപനത്തിലെ 
ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും 

വിലയും 


പുനർ 
നിർണ്ണയിച്ച് 
ക്ലാസിഫിക്കേഷൻ 


താലുക്ക് 


പുനർ 
നിർണ്ണയിച്ച് 
വില ( ആർ . 
ഒന്നിന് ) 
₹ 


വാളക്കോട് 


538/1/303 


Govt . Property 


12,000 


ശ്രീമതി . ഷൈല സുരേഷ് പുനലൂർ 
സുരഭി , 
വിളക്കുവെട്ടം 
പുനലൂർ 


Residential 
plot without 
Vehicular 


Access 


( 3 ) 


നമ്പർ എഫ് -5315 2020 . 


2021 ജനുവരി 13 . 


വിഷയം : ഭൂമിയുടെ ന്യായവില പുനലൂർ സബ് ഡിവിഷൻ -പത്തനാപുരം താലൂക്ക് , തലവൂർ വില്ലേജ് - അപാകത 

പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന : - ( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ ചട്ടം 5 ( 4 ) . 

( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ എൽ . എ3-54647 -ാം നമ്പർ പരിപ്രതം . 
( 3 ) തലവൂർ വില്ലേജിൽ കുര മുറിയിൽ മാധവശേരിൽ വീട്ടിൽ ശ്രീമതി . ജലജകുമാരി സമർപ്പിച്ച അപേക്ഷ , 

( 4 ) പത്തനാപുരം തഹശീൽദാരുടെ 26-9-2019 , 18-9-2020 തീയതികളിലെ ബി6-4887 / 19 -ാം നമ്പർ റിപ്പോർട്ടുകൾ . 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശ വസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിക്കാതെ വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 
പ് ത അപേ ക്ഷ യിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് 

( പകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ടി റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിലും സൂചന ( 2 ) ( പകാ ര മുള്ള നിർദ്ദേശ ത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അവ ത നു സ ത മായ വില ചേർത്തും വിജ്ഞാ പനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


266 


3 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


6-3-2010 - ല 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ് , 
ബ്ലോക്ക് 
നമ്പർ 


സർ റീ 
സർ / സബ് വിജ്ഞാപനത്തിലെ 
ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും 

വിലയും 


പുനർ 
നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷൻ 


താലൂക്ക് 


പുനർ 
നിർണ്ണയിച്ച 
വില ( ആർ . 
ഒന്നിന് 

₹ 


പത്തനാപുരം തലവൂർ 


Wet land 


Garden Land 


15,000 


ശ്രീമതി , ജലജകുമാരി , 
വാലുവിള പുത്തൻ വീട് , 


185 / 15-1 
185 / 15-4 


with Road 


ഓടനാവട്ടം . 


Access 


റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 
കാര്യാലയം , പുനലൂർ . 


( ഒപ്പ് 
റവന്യൂ ഡിവിഷണൽ ആഫീസർ . 


PATHANAMTHITTA DISTRICT 


പത്തനംതിട്ട ജില്ലാകളക്ടറുടെ നടപടികമം 

( ഹാജർ : ശ്രീ . പി . ബി . നൂഹ് , ഐ . എ . എസ് . ) 
നമ്പർ സി11-233895 / 2019 . 

2021 ജനുവരി 15 . 
വിഷയം : -ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയം - പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ , മെഴുവേലി വില്ലേജിൽ 

ബ്ലോക്ക് നമ്പർ 07 - ൽ റീസർവ്വ നമ്പർ 375 { 4- ൽ പ്പെട്ട ഭൂമി യുടെ ന്യായ വില പുനർ നിർണ്ണയിച്ച് 
ഉത്തരവാകുന്നത് സംബന്ധിച്ച് . 


സൂചന : - ( 1 ) പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ , മെഴുവേലി വില്ലേജിൽ , തുമ്പമൺ താഴത്തുമുറിയിൽ 

വടക്കേ വിളയിൽ ശ്രീമതി അന്നമ്മ സമർപ്പിച്ച അപേക്ഷ . 

( 2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 7-10-2020 - ലെ സി3-10059 / 2019 നമ്പർ റിപ്പോർട്ട് . 
പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ , മെഴുവേലി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 07 - ൽ റീസർവെ 37514 - ൽ പ്പെട്ട 
ഭൂമിക്ക് ന്യായവില രജിസ്റ്ററിൽ ? 1,41,000 ന്യായവില നിശ്ചയിച്ചത് പുനർ നിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന ( 1 ) 
പകാരം ശ്രീമതി അന്നമ്മ സമർപ്പിച്ച അപേക്ഷ യിൻമേൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം 
നടത്തിയിട്ടുള്ളതാണ് . 


അപക്ഷാ 


സ്ഥലം മെഴുവേലി വില്ലേജിൽ 973 -ാം നമ്പർ തണ്ടർബേർ പ്രകാരം ശീമതി അന്നമ്മ യുടെ പേരിൽ 
ഉള്ളതാണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് ? 60,000 , 2010 - ലെ ന്യായവില നിശ്ചയിച്ച് Garden Land with road access എന്ന 
വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന ( 2 ) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . 

ടി സ്ഥലം പരിശോധന നടത്തിയതിൽ വഴി സൗകര്യം പരിഗണിച്ചും സമീപവസ്തുക്കളുടെ വിപണി മൂല്യം കണക്കാക്കിയും 
? 60,000 വില നിശ്ചയിക്കാവുന്നതാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ , കോഴഞ്ചേരി താലൂക്കിൽ , മെഴുവേലി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 07 - ൽ റീസർവെ നമ്പർ 37514 - ൽ 
പ്പെട്ട ഭൂമി Garden Land with road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 60,000 ( അറുപതിനായിരം രൂപ ) 
ആയി ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 

14-11-2014 - ൽ ജി . ഒ . ( പി ) നമ്പർ 188 / 2014 / റ്റിഡി ഉത്തരവ് പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനവും 31-3-2018 - ലെ 
ജി . ഒ . ( പി ) 43 / 2018 / റ്റി . ഡി . നമ്പർ ഉത്തരവ് പ്രകാരം നിലവിലുള്ള ന്യായവിലയിൽ 10 % വർദ്ധനവും 30-4-2019 - ലെ ജി . ഒ . ( പി ) 
70 1 2 019 1 റ്റിഡി നമ്പർ ഉത്ത രാവ് പകാരം നില വി ലുള്ള ന്യായ വി ല യിൽ 10 % വർദ്ധ ന വും കൂടി ഇതി നോ ടൊപ്പം 
കണക്കാക്കുന്നതിന് ഉത്തരവായിട്ടുണ്ട് . 31-3-2020 - ലെ ജി . ഒ . ( പി ) നമ്പർ 47/2020 റ്റി . ഡി . നമ്പർ ഉത്തരവ് പ്രകാരം നിലവിലുള്ള 
ന്യായവിലയിൽ 10 % വർദ്ധനവും കൂടി ഇതിനൊടൊപ്പം കണക്കാക്കുന്നതിന് ഉത്തരവായിട്ടുണ്ട് . 


267 


4 . 


FORM " C ' 


NOTIFICATION 


No. C11-233895 / 2019 . 


15th January 2021 . 


Whereas , it is expedient to publish a notification showing revised Fair Value of land as required under section 
28 A of the Keralal Stamp Act , 1959 , read with sub - rule ( 8 ) of Rule 4 of the Kerala Stamp ( Fixation of Fair Value of 
Land ) Rules , 1995 , the fair value of land in Survey No. 375/4 Block No. 07 Mezhuvely Village , Kozhencherry Taluk of the 
Pathanamthitta District is hereby fixed as shown in scheduled hereto : 


SCHEDULE 


Fair 


Revised 


Sub . Panchayat / Ward Classification 
Name Survey Resurvey Resurvey 
Name of Name of 

Division Municipality No. of use 
District Taluk of Village 

Block No. 

No. 


Value 


Fair Value 


Per Are 


already 
fixed 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 10 ) 


( 11 ) 


( 12 ) 


07 


375 


4 


Panchayat 


Garden 


Y 1,41,000 X 60,000 


Land with 


Pathanamthitta 


Kozhencherry 


Mezhuvely 


Road Access 


Collectorate , 


( Sd . ) 
District Collector . 


Pathanamthitta . 


അടൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടികമം 


( ഹാജർ : ശ്രീ . എസ് . ഹരികുമാർ ) 


നമ്പർ സി3-6979 2020 കെ.ഡിസ് . 


2021 ജനുവരി 1 . 


സെക്ഷൻ 28 എ- ഭൂ മി യുടെ ന്യായ വില നിർണ്ണ യിച്ചുള്ള ഉത്ത രവ് 


വിഷയം : 

കേ രള മു ദ പ്രതി നിയമം 1959 
പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 


സൂചന . ( 1 ) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 - സെക്ഷൻ 28 എ ( Fixation of fair value of land ) ചട്ടം 3 ( 7 ) , ചട്ടം 4 . 

( 2 ) ലാന്റ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ.ആർ.എ3-54674 / 2017 -ാം നമ്പർ സർക്കുലർ . 
( 3 ) കോഴഞ്ചേരി താലൂക്കിൽ മെഴുവേലി വില്ലേജിൽ , വാഴയിൽ വീട്ടിൽ ശ്രീ . ജോർജ്ജ് വർഗ്ഗീസിന്റെ 


അപേക്ഷ . 


( 4 ) കോഴഞ്ചേരി തഹശീൽദാരുടെ 22-9-2020 - ലെ സി1-5581 / 20 -ാം നമ്പർ റിപ്പോർട്ട് . 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
നിലം എന്ന് തെറ്റായി രേഖപ്പെടുത്തി വന്ന താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ കേരള മുദ്രപ്രതനിയമം സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


268 


5 


സർ & 


ജില്ല 


താലൂക്ക് 


വില്ലേജ് 


തദ്ദേശസ്വയം 


ബ്ലോക്ക് 
നമ്പർ 


സബ് ഡിവിഷൻ 


ന്യായവില 

₹ 


ക്ലാസിഫിക്കേഷൻ 


ഭരണ സ്ഥാപനം 


നമ്പർ 


പത്തനംതിട്ട കോഴഞ്ചേരി മെഴുവേലി 


5 


223 / 9-5 


Residential 


1,80,000 


ഗ്രാമപഞ്ചായത്ത് 
മെഴുവേലി 


plot with 


Panchayat 
road access 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 2014 / റ്റി . ഡി . തീയതി 14-11-2014 , 43 / 2018 / റ്റി . ഡി . തീയതി 31-3-2018 , 70 / 2017 / റ്റി . ഡി . 
തീയതി 30-4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമെ കണക്കാക്കാവുന്നതാണ് . 


FORM " A ' ' 


[ See Rule 41 


NOTIFICATION 


No. 6979 / 2020 / C3 / K.Dis . 


1st January 2021 . . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act , 1959 , read with sub - rule ( 7 ) of Rule 3 and Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 


Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number , in respect of the land situated in the Survey / Re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11 ) thereof . 


SCHEDULE 


District-- Pathanamthitta . . 


Taluk - Kozhencherry . . 


Village - Mezhuveli . . 


SI . 


Sub 


Fair 


Sy . 
No. 


Re - Survey 

Block 


No. 


Div . 


Value 


No. 


Re - Survey Re - Survey Panchayath / 

Name of Name & Classi 
No. Sub division Municipality / Local Body / No. of fication 
No. Corporation Panchayath / Ward by use 

Municipality / 
Corporation 


per Are 


₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


05 


223 


9-5 


Panchayat 


Mezhuveli 


5 


Residential 


1,80,000 


plot with 
Panchayat 


road access 


( 2 ) 


നമ്പർ സി3-1001012020 കെ.ഡിസ് . 


2021 ജനുവരി 5 . 


വിഷയം : -കേരള മുദ്ര പത നിയമം 1959 സെക്ഷൻ 28 എ- ഭൂ മി യുടെ ന്യായ വില നിർണ്ണ യിച്ചുള്ള ഉത്ത രവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 


സൂചന : ( 1 ) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28 എ ( Fixation of fair value of land ) ചട്ടം 3 ( 7 ) , ചട്ടം 4 . 

( 2 ) ലാന്റ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ.ആർ.എ3-54674 / 2017 -ാം നമ്പർ സർക്കുലർ . 
( 3 ) ഓമല്ലൂർ വില്ലേജിൽ പറനാലി മുറിയിൽ പുത്തൻ വീട്ടിൽ ശ്രീ . വിശ്വനാഥന്റെ 
( 4 ) കോഴഞ്ചേരി തഹശീൽദാരുടെ 10-12-2020 - ലെ സി1-7496 / 20 -ാം നമ്പർ റിപ്പോർട്ട് . 


അപേക്ഷ . 


Gaz . No. 11 / 2021 / DTP CLR - Fair Value . 


269 


6 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഗവൺമെന്റ് ഭൂമി എന്ന് രേഖ പ്പെ ടുത്തി താഴെപ്പറ യുന്ന സർവ്വ നമ്പ രിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ കേരള മുദ്രപ്രതനിയമം സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


സർ & 


ജില്ല 


താലൂക്ക് 


വില്ലേജ് 


തദ്ദേശസ്വയം 
ഭരണ സ്ഥാപനം 


ബ്ലോക്ക് 
നമ്പർ 


ന്യായവില 

₹ 


സബ് ഡിവിഷൻ 


ക്ലാസിഫിക്കേഷൻ 


നമ്പർ 


പത്തനംതിട്ട കോഴഞ്ചേരി ഓമല്ലൂർ 


ഓമല്ലൂർ 


25 


138/6 


Residential 


50,000 


plot with 


Private 


road access 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 2014 / റ്റി . ഡി . തീയതി 14-11-2014 , 43 / 2018 / റ്റി . ഡി . തീയതി 31-3-2018 , 70 / 2017 / റ്റി . ഡി . 
തീയതി 30-4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമെ കണക്കാക്കാവുന്നതാണ് . 


FORM " A ' 


[ See Rule 4 ] 


NOTIFICATION 


No. 10010 / 2020 / C3 / K.Dis . 


5th January 2021 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act , 1959 , read with sub - rule ( 7 ) of Rule 3 and Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 


Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number , in respect of the land situated in the Survey / Re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11 ) thereof . 


SCHEDULE 


District Pathanamthitta . 


Taluk_Kozhencherry . . 


Village_Omalloor . 


SI . 


| Sy . 


Sub 


Re - Survey 


Fair 


No. 


No. 


Div . 


Block 


Value 


Re - Survey Re - Survey Panchayath / Name of Name & Classi 
No. Sub division Municipality / Local Body / No. of fication 
No. Corporation Panchayath / Ward by use 

Municipality / 


No. 


per Are 


₹ 


Corporation 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


25 


138 


6 


Panchayat 


Omalloor 


6 


Residential 50,000 


plot with 


Private 


road access 


270 


7 


( 3 ) 


നമ്പർ സി3-10098 2020 കെ.ഡിസ് . 


2021 ജനുവരി 5 . 


ണ്ണ 


വിഷയം :- കേ രള മുദ്ര പത നിയമം 1959 - സെക്ഷൻ 28 എ- ഭൂ മി യുടെ ന്യായ വില നിർ യി . 

ച്ചു ള്ള ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 
സൂചന ( 1 ) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28 എ ( Fixation of fair value of land ) ചട്ടം 3 ( 7 ) , ചട്ടം 4 . 

( 2 ) ലാന്റ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ.ആർ.എ3-54674 / 2017 -ാം നമ്പർ സർക്കുലർ . 
( 3 ) ആലപ്പുഴ ആര്യാട് തെക്ക് വില്ലേജിൽ , തെക്കനാര്യാട്ട് മുറിയിൽ , തത്തപ്പള്ളിൽ ബിനോയ് നിവാസിൽ 

ശ്രീ . ബിനോയ് സുരേന്ദ്രന്റെ അപേക്ഷ . 

( 4 ) തഹശീൽദാർ കോഴഞ്ചേരിയുടെ 16-12-2020 - ലെ സി1-4945 / 2020 -ാം നമ്പർ റിപ്പോർട്ട് . 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
താഴെപ്പറയുന്ന സർവ്വ നമ്പ രിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള മുദ്ര പ്രതിനിയമം 
സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ജില്ല 


സർ & 
സബ് ഡിവിഷൻ 


താലൂക്ക് 


വില്ലേജ് 


തദ്ദേശസ്വയം 
ഭരണ സ്ഥാപനം 


ബ്ലോക്ക് 
നമ്പർ 


ന്യായവില 

₹ 


ക്ലാസിഫിക്കേഷൻ 


നമ്പർ 


പത്തനംതിട്ട കോഴഞ്ചേരി കോഴഞ്ചേരി 


കോഴഞ്ചേരി 


318 / 2-5 


3,50,000 


ഗ്രാമപഞ്ചായത്ത് 


Residential 
plot with 
P. W. D. 


road access 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 2014 / റ്റി . ഡി . തീയതി 14-11-2014 , 43 / 2018 / റ്റി . ഡി . തീയതി 31-3-2018 , 70 / 2017 / റ്റി . ഡി . 
തീയതി 30-4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമെ കണക്കാക്കാവുന്നതാണ് . 


FORM " A ' ' 


[ See Rule 41 


NOTIFICATION 


No. 10098 / 2020 / C3 / K.Dis . 


5th January 2021 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act , 1959 , read with sub - rule ( 7 ) of Rule 3 and Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 


Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number , in respect of the land situated in the Survey / Re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11 ) thereof . 


SCHEDULE 


District -- Pathanamthitta . . 


Taluk_Kozhencherry . . 


Village - Kozhencherry . 


SI . 


| Sy . 
No. 


Sub 
Div . 


Re - Survey 

Block 


Fair 
Value 


No. 


No. 


Re - Survey Re - Survey Panchayath / Name of Name & Classi 
No. Sub division Municipality / Local Body / No. of fication 
No. Corporation Panchayath / Ward by use 

Municipality / 
Corporation 


per Are 


₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 10 ) 


( 11 ) 


318 


2-5 


Panchayat 


Kazhencherry 


5 


Residential 3,50,000 
plot with 

PWD 
road access 


271 


8 


( 4 ) 


നമ്പർ സി3-10099 2020 കെ.ഡിസ് . 


2021 ജനുവരി 5 . 


ണ്ണ 


വിഷയം :- കേരള മുദ പ്രതി നിയമം 1959 -സെക്ഷൻ 28 എ- ഭൂ മി യുടെ ന്യായ വില നിർ യി . 

ച്ചു ള്ള ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 
സൂചന ( 1 ) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28 എ ( Fixation of fair value of land ) ചട്ടം 3 ( 7 ) , ചട്ടം 4 . 

( 2 ) ലാന്റ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ.ആർ.എ3-54674 / 2017 -ാം നമ്പർ സർക്കുലർ . 
( 3 ) കടമ്പനാട് വില്ലേജിൽ , വടക്കേമുറിയിൽ , തെക്കേവീട്ടിൽ കുട്ടി മകൻ ശ്രീ . റ്റി . കെ . മാത്യുവിന്റെ അപേക്ഷ . 

( 4 ) തഹശീൽദാർ അടൂരിന്റെ 28-12-2020 - ലെ ബി5-8572 / 2020 -ാം നമ്പർ റിപ്പോർട്ട് . 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
ഗവൺമെന്റ് ഭൂമി എന്ന് രേഖപ്പെടുത്തി വന്ന താഴെപ്പറ യുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ കേരള മുദ്രപ്രതനിയമം സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ജില്ല 


താലൂക്ക് 


വില്ലേജ് 


തദ്ദേശസ്വയം 
ഭരണ സ്ഥാപനം 


ബ്ലോക്ക് 
നമ്പർ 


സർ & 
സബ് ഡിവിഷൻ 

നമ്പർ 


ന്യായവില 

₹ 


ക്ലാസിഫിക്കേഷൻ 


പത്തനംതിട്ട 


അടൂർ 


കടമ്പനാട് 


കടമ്പനാട് 


14 


118/1 


60,000 


ഗ്രാമപഞ്ചായത്ത് 


Residential 
plot with 
P. W. D. 


road access 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 2014 / റ്റി . ഡി . തീയതി 14-11-2014 , 43 / 2018 / റ്റി . ഡി . തീയതി 31-3-2018 , 70 / 2017 / റ്റി . ഡി . 
തീയതി 30-4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമെ കണക്കാക്കാവുന്നതാണ് . 


FORM " A ' ' 


[ See Rule 4 ] 


NOTIFICATION 


No. 10099 / 2020 / C3 / K.Dis . 


5th January 2021 . . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act , 1959 , read with sub - rule ( 7 ) of Rule 3 and Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 


Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number , in respect of the land situated in the Survey / Re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11 ) thereof . 


SCHEDULE 


District Pathanamthitta . . 


Taluk - Adoor . 


Village_Kadampanadu . . 


SI . 
No. 


Sy . 
No. 


Sub 
Div . . 
No. 


Re - Survey Re - Survey 
Re - Survey Re - Survey Panchayath / 

Name of 

Naine & Classi 
Block No. Sub division Municipality / Local Body / No. of fication 
No. Corporation Panchayath / Ward by use 

Municipality / 
Corporation 


Fair 
Value 
per 

Are 
₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


14 


118 


1 


Panchayat 


Kadampanad 


16 


Residential 60,000 
plot with 

PWD 


road access 


272 


9 


( 5 ) 


നമ്പർ സി3-5218 2020 കെ.ഡിസ് . 


2021 ജനുവരി 7 . 


വിഷയം : 

കേരള മുദ്ര പത നിയമം 1959 - സെക്ഷൻ 28 എ- ഭൂ മിയുടെ ന്യായ വില നിർണ്ണയിച്ചുള്ള ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 
സൂചന : - ( 1 ) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28 എ ( Fixation of fair value of land ) ചട്ടം 3 ( 7 ) , ചട്ടം 4 . 

( 2 ) ലാന്റ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ.ആർ.എ3-54674 / 2017 -ാം നമ്പർ സർക്കുലർ . 
( 3 ) പള്ളിക്കൽ വില്ലേജിൽ , ഇളംപള്ളിൽ പരമേശ്വരത്ത് , അനൂപ് നിവാസിൽ , ശ്രീമതി രമാഭായി നൽകിയ അപേക്ഷ . 

( 4 ) തഹശീൽദാർ അടൂരിന്റെ 16-7-2020 , 4-1-2021 തീയതികളിലെ ബി5-5266 / 2020 -ാം നമ്പർ റിപ്പോർട്ടുകൾ . 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
നിലം എന്ന് രേഖ പ്പെ ടു ത്തി വന്ന താഴെപ്പറ യു ന്ന സർവ്വ നമ്പ രിൽപ്പെട്ട വസ്തു വിന് സൂചന റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ കേരള മുദ്രപ്രതനിയമം സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 

സർ & 
ബ്ലോക്ക് 

ന്യായവില 
ജില്ല താലൂക്ക് 

തദ്ദേശസ്വയം 
വില്ലേജ് 

സബ് ഡിവിഷൻ 
നമ്പർ 

ക്ലാസിഫിക്കേഷൻ 

₹ 
നമ്പർ 


ഭരണ സ്ഥാപനം 


പത്തനംതിട്ട 


അടൂർ 


പള്ളിക്കൽ 


34 


32/4 


15,000 


പള്ളിക്കൽ 
ഗ്രാമപഞ്ചായത്ത് 


Garden Land with 

Panchayat 
road access 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 2014 / റ്റി . ഡി . തീയതി 14-11-2014 , 43 / 2018 / റ്റി . ഡി . തീയതി 31-3-2018 , 70/2019 റ്റി . ഡി . 
തീയതി 30-4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമെ കണക്കാക്കാവുന്നതാണ് . 


FORM " A ' 


[ See Rule 4 ] 


NOTIFICATION 
No. 5218 / 2020 / C3 / K.Dis . 

7th January 2021 . 
Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act , 1959 , read with sub - rule ( 7 ) of Rule 3 and Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 

Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number , in respect of the land situated in the Survey / Re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11 ) thereof . 


SCHEDULE 


District Pathanamthitta . . 


Taluk Adoor . 


Village - Pallickal . . 


SI . | Sy . 
No. No. 


Sub 
Div . . 
No. 


Re - Survey 

Block 


Fair 
Value 


Re - Survey Re - Survey Panchayath / Name of Name & Classi 
No. Sub division Municipality / Local Body / No. of fication 
No. Corporation Panchayath / Ward by use 

Municipality / 
Corporation 


per Are 


₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 10 ) 


( 11 ) 


1 


34 


32 


4 


Panchayat 


Pallickal 


15.000 


Garden 
Land with 
Panchayat 
road access 


Revenue Divisional Office , 
Adoor . . 


( Sd . ) 
Revenue Divisional Officer . 


Gaz . No. 11 / 2021 / DTP CLR - Fair Value . 


273 


10 


ERNAKULAM DISTRICT 


NOTIFICATION 


No. N - 4990 / 2020 . 


12th January 2021 . 


WHEREAS , it is expedient to publish the Fair Value of the Land as required under Section 28A of the Kerala Stamp 
Act , 1950 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules 1995 . 


Now THEREFORE , it is hereby made known to the public that the fair value fixed for the land mentioned against 
each serial numbers in respect of the land situated in the Survey / Re - survey numbers of the Village and Taluk mentioned 
against each shall be as shown against , it in column ( 1 ) thereof . 


SCHEDULE 


District Ernakulam . 


Taluk - Kanayannoor . . 


Village - Maradu . . 


SI . 


Sub 


Sy . 
No. 


Re - Survey 

Block 


No. 


Re - Survey Re - Survey Panchayath / Name of 
No. Sub division Municipality / Local Body 

No. Corporation 


Fair 
Value 


Div . . 
No. 


Name & Classi 
No. of fication 
Ward by use 


per Are 


₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


7357 


14 


307 


14 


Municipality 


Maradu 


Society - 4 Residential 2,47,000 


( A ) 


plot with 


Private 


road access 


Revenue Divisional Office , 
Fort Kochi . 

. 


( Sd . ) 
Sub Collector . 


മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 


( ഹാജർ : കെ . ചന്ദ്രശേഖരൻ നായർ 


നമ്പർ എ8-63311 2020 . 


2020 ഡിസംബർ 21 . 


വിഷയം : -1959 - ലെ കേരള മുദ്രപത്ര നിയമം - ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിക്കുന്നത് സംബന്ധിച്ച് . 


സൂചന :-( 1 ) ഡോ . കെ . കെ . ജയപ്രകാശൻ & ലതാ ജയപ്രകാശ് , കുസുമഗിരി , കാക്കനാട് സമർപ്പിച്ച അപ്പീൽ അപേക്ഷ . 

( 2 ) കുന്നത്തുനാട് തഹശീൽദാരുടെ 13-10-2020 - ലെ എ6-8646 / 2020 -ാം നമ്പർ റിപ്പോർട്ട് . 

( 3 ) ലാന്റ് റവന്യൂകമ്മീഷണറുടെ 11-2-2019 - ലെ എൽ . ആർ . എ3-54674 / 18 -ാം നമ്പർ പരിപ്രതം . 
കുന്നത്തുനാട് താലൂക്ക് , കിഴക്കമ്പലം വില്ലേജ് , ബ്ലോക്ക് നമ്പർ 25 , റീസർവ്വ 336 14 - ൽപ്പെട്ട 05.31 ആർ , വസ്തുവിന്റെ 
ന്യായവില പുനർനിർണ്ണയിച്ചു കിട്ടുന്നതിനായി ഡോ . കെ . കെ . ജയപ്രകാശൻ , ശ്രീമതി ലതാ ജയപ്രകാശ് എന്നിവർ സൂചന ( 1 ) 
പ്രകാരം അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . 

അപേക്ഷാ വസ് ബി . ടി . ആർ . പ്രകാരം പുര യിടമായി രേഖ പ്പെ ടു ത്തി യിട്ടു ള്ള തും , പഞ്ചാ യത്ത് റോഡ് 
സൗകര്യമുള്ളതും , പുത്തൻകുരിശ് എസ് . ആർ . ഒ . യിലെ 1592/2006 -ാം നമ്പർ ആധാര പ്രകാരം സിദ്ധിച്ച് , അപേക്ഷകനായ 
ശീ . ഡോ . കെ . കെ . ജയപ്രകാശൻ , ടിയാൻ ഭാര്യ ശ്രീമതി ലതാ ജയപ്രകാശ് എന്നിവരുടെ കൂട്ടുകൈവശത്തിലും കരം 
തീരുവയിലുമിരിക്കുന്നതാണ് . ടി സ്ഥലത്ത് ഫെയർ വാല്യൂ രജിസ്റ്ററിൽ തെറ്റായി " ഗവൺമെന്റ് പ്രോപ്പർട്ടി ' എന്ന ക്ലാസിഫിക്കേഷനിൽ 
ൽ 1 ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതുമാണ് . ടി വില പുനർ നിർണ്ണയിക്കുന്നതിനാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് . 

അപേക്ഷവസ്തുവിന് സമാന വസ്തുവായി കണക്കാക്കിയിട്ടുള്ളതും ടി വസ്തുവിന് കിഴക്കുവശം ചേർന്ന് പഞ്ചായത്ത് റോഡ് 
സൗകര്യത്തോടെ കിടക്കുന്നതുമായ റീസർവ്വേ 343 / 2 - ൽ പ്പെട്ട വസ്തുവിന് ആർ ഒന്നിന് ? 1,25,000 ( വർദ്ധനവില്ലാതെ ) ന്യായവില 
നിശ്ചയിച്ചിട്ടുള്ളതും , ടി വിലതന്നെ സമാന സ്വഭാവമുള്ള അപേക്ഷാ വസ്തുവിനും നിശ്ചയിക്കാവുന്നതല്ലെന്ന് സൂചന ( 2 ) പ്രകാരം 
തഹശീൽദാർ ( 

ഭൂരേഖ ) കുന്നത്തുനാട് ശുപാർശ ചെയ്തിട്ടുള്ളതുമാണ് . 


274 


11 


ന്യായവില നിർണ്ണയത്തിലെ അപാകതകൾ 1959 - ലെ കേരള മുദ്രപ്പത്ര നിയമം വകുപ്പ് 28 എ , പ്രസ്തുത നിയമത്തിൻ 
കീഴിലുള്ള 1995 - ലെ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ് ) ചട്ടം ( 3 ) എന്നിവ പ്രകാരം ന്യായവില 
നിർണ്ണയിച്ച് ചട്ടം ( 4 ) പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തേണ്ടതുണ്ട് . 

മേൽ സാഹചര്യത്തിൽ , പരാമർശം ( 2 ) ശുപാർശയുടെയും പരാമർശം ( 3 ) പ്രകാരമുള്ള പരിപ്രതത്തിന്റെയും അടിസ്ഥാനത്തിൽ 
2010 - ൽ ന്യായവില വിജ്ഞാപനം ചെയ്തപ്പോൾ ക്ലാസിഫിക്കേഷനിൽ വന്ന പിശകുകളും അതുമൂലമുണ്ടായ വില നിർണ്ണയവുമായി 
പരിഗണിച്ച് , കിഴക്കമ്പലം വില്ലേജ് , ബ്ലോക്ക് 25 , റീസർവ്വേ 336 14 - ൽ പ്പെട്ട വസ്തുവിന്റെ ന്യായവില ചുവടെ ചേർക്കും വിധം 
പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


ഉത്തരവ് 


കുന്നത്തുനാട് താലൂക്ക് , കിഴക്കമ്പലം വില്ലേജ് , ബ്ലോക്ക് ബ്ലോക്ക് 25 , റീസർവേ നമ്പർ 336 14 - ൽ പ്പെട്ട 05.31 ആർ 
വസ്തുക്കൾ റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് റോഡ് ആക്സസ് ക്ലാസിഫിക്കേഷനിൽ 
ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 1,25,000 ( ഒരു ലക്ഷത്തി ഇരു പത്തി അയ്യായ്യിരം മാത്രം ) ( വർദ്ധ ന വില്ലാ തെ ) ന്യായ വില 
പുനർനിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


FORM " A ' 


( See Rule 4 ) 


NOTIFICATION 


No. A8-6331 / 20 / K.Dis . 


2nd December 2020 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 ( A ) of the Kerala Stamp 
Act , 1959 , read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 


Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number , in respect of the land situated in the Survey / Re - survey numbers of the Village and Taluk mentioned against 
each , shall be as shown against it in Column ( 11 ) thereof : 


SCHEDULE 


District Ernakulam . 
Village -Kizhakkambalam . 


Taluk — Kunnathunad . . 
Deso1_Kizhakkambalam . . 


Sl . 
No. 


Sy . 
No. 


Sub 
Div . . 
No. 


Re - Survey 

Block 


Fair 
Value 


Re - Survey Re - Survey Municipality / Name of Name & Classi 
No. Sub division Panchayath / Local Body / No. of fication 
No. Corporation Municipality / Ward by use 

Panchayath / 
Corporation 


per Are 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 10 ) 


( 11 ) 


1 


25 


336 


4 


Panchayat 


Kizhakkambalam 

Panchayat 


2 


25 
25 


3 


Resisdential 1,25,000 

Plot with 
Corp./Muni./ 

Pan . 
Road Access 


( Sd . ) 


Revenue Divisional Office , 
Muvattupuzha . . 


Revenue Divisional Officer . 


275 


